Kerala Gazette No . 30 dated 24th July 2012 . 
PART I 


Section 


iii 


VMENT OF 


കേരള സർക്കാർ 


നിയമ ( നിയമ നിർമ്മാണ - ബി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 16997/ ലെഗ്. ബി2 / 2010/ നിയമം. 


തിരുവനന്തപുരം, 


2012 ജൂൺ 27. 
1934 ആഷാഢം 6 . 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടു ത്തു ന്നു . നിയമസഭ പാസ്സാക്കിയ 
പ്രകാരമുള്ള ബില്ലിന് 2012 ജൂൺ 26 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി . കെ . പത്മാകരൻ, 
നിയമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


1960 - 


ലെ 


2012- ലെ 8 -ാം ആക്റ്റ് 
2012 - ലെ കേരള സർക്കാർ ഭൂപതിവ് ( ഭേദഗതി) ആക്റ്റ് 
1960- ലെ കേരള സർക്കാർ ഭൂപതിവ് ആക്റ്റ്വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ആക്റ്റ് 


പീഠിക - 19 60 - ലെ കേരള സർക്കാർ ഭൂ പതിവ് ആക്റ്റ് ഇതിനു ശേഷം 
കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 


ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവത്സരത്തിൽ താഴെ പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു: 


1. ചുരുക്കപ്പേരും ( പാരംഭ വും . - ( 1 ) ഈ ആക്റ്റിന് 2012 - ലെ കേരള 
സർക്കാർ ഭൂപതിവ് ( ഭേദഗതി) ആക്റ്റ് എന്ന് പേര് പറയാം. 

- ( 2 ) ഇത് 1993 മാർച്ച് 19 -ാം തീയതി പ്രാബല്യ ത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 

- 2, 7 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1960 - ലെ കേരള സർക്കാർ ഭൂപതിവ് ആക്റ്റ് 
(1960 - ലെ 30) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക ) 7 -ാം 
വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ, “ സർക്കാരിന് ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്” എന്ന 
പ്രാരംഭ വാക്കുകൾക്കുപകരം “ സർക്കാരിന് മുൻകാല പ്രാബല്യത്തോടുകൂടിയോ 
പിൽക്കാല പ്രാബല്യത്തോടുകൂടിയോ ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


3. സാധൂകരണം. - 2011 - ലെ കേരള സർക്കാർ ഭൂ പതിവ് ( ഭേദഗതി) 
ഓർഡിനൻസ് (2011- ലെ 21) ( ഇതിനുശേഷം പ്രസ്തുത ഓർഡിനൻസ് എന്നാണ് 
പരാമർശിക്കപ്പെടുക) പ്രാബല്യത്തിലില്ലാതായിത്തീർന്നിരുന്നുവെന്നാൽ തന്നെയും, 


( എ ) പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന 
ആക്റ്റിൻ കീഴിൽ ചെയ്തതോ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും 
കാര്യമോ, എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും 
നടപടിയോ ഈ ആക്റ്റ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിലെ 
വ്യവസ്ഥകൾ പ്രകാരം ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതും; 


( ബി ) പ്രസ്തുതഓർഡിനൻസിന് പ്രാബല്യം ഇല്ലാതായിത്തീർന്നശേഷവും 
ഈ ആക്റ്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതിയ്ക്കു മുമ്പും ചെയ്ത ഏതെങ്കിലും 
കാര്യമോ എടുത്ത ഏതെങ്കിലും നടപടിയോ, അവ പ്രസ്തുത ഓർഡിനൻസിന് 
പ്രാബല്യം ഇല്ലാതായിത്തീർന്നിരുന്നില്ലായിരുന്നുവെങ്കിൽ പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്യുകയോ എടുക്കുകയോ 
ചെയ്യുമായിരുന്നു എന്നപോലെ, ഈ ആക്ട്പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന 
ആക്ടിൻ കീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതും; 
ആകുന്നു . 


( ശരിത്തർജ്ജമ ) 


എൻ. കേശവൻ നമ്പൂതിരി, 
നിയമ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


